Kerala Gazette No. 16 dated 20th April 2021 . . 


PART I 


| Eat T 


EN 


OVERIMENT 


C 


കേരള സർക്കാർ 


സംഗ്രഹം 


കേരള കള്ള് 

വ്യവസായ തൊഴിലാളി ക്ഷേമ നിധി 


ബോർഡിലെ 


ക  ാ ൺ ഫി ഡ ൻ ഷ്യ ൽ അ സി സ്റ്റ ന്റ് , എൽ . ഡി . ടെ പ്പി സ് 
എന്നീ തസ്തികകളുടെ നിയമന യോഗ്യതകളായി ഐ . ടി . ഐ . 
ട്രേഡുകൾകൂടി ഉൾപ്പെടുത്തി ബോർഡിന്റെ റെഗുലേഷനുകളിൽ 

ഭേദഗതി വരുത്തുന്നതിന് അനുമതി നൽകി 


ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


തൊഴിലും നൈപുണ്യവും ( ബി ) വകുപ്പ് 


സ . ഉ . ( അച്ചടി ) നമ്പർ 101,2020 തൊഴിൽ . 


തീയതി , തിരുവനന്തപുരം , 2020 ഡിസംബർ 23 . 


പരാമർശം : 


( 1 ) 13-4-1999 - ലെ സ . ഉ . ( എം . എസ് . ) 49 / 99 / തൊഴിൽ . 


( 2 ) കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചീഫ് 


വൽ ഫ യ ർ 


ഫണ്ട് ഇൻ സ് പ ക് ടറുടെ 


26 - 5 - 2017 - ല 


എസ്റ്റാ . എ 1 / 11404 / 16-17 നമ്പർ കത്ത് . 


( 3 ) കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ സെക്രട്ടറിയുടെ 22-1-20 19 

തീയതിയിലെ എ 3 ( 1 ) 274 ; 10 സി.ഡബ്ലിയു . ( 2 ) നമ്പർ കത്ത് . 


G. 222021 DTP . 


11 


2 


ഉത്തരവ് 


കേ രള 


കള്ള് വ്യ വ സാ യ 

തൊഴി ലാളി 


ക്ഷേമ നിധി 


ബാർ ഡില 


നിയ മന 


കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് , എൽ . ഡി . ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളുടെ 

യോഗ്യതകളായി ഐ . ടി . ഐ . ട്രേഡുകൾ കൂടി ഉൾ പ്പെ ടു ത്തി 
പരാമർശം ( 1 ) പ്രകാരമുള്ള കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമ നിധി 
ബോർഡ് സ്റ്റാഫ് ( നിയമനവും സേവന വ്യവസ്ഥകളും ) റെഗുലേഷനുകളിൽ ഈ 
ഉത്ത ര വി നോ ടൊപ്പം ചേർത്തിരിക്കുന്ന അ നു ബന്ധം ഉപകാ ര മുള്ള ഭേഗഗതി 
വരുത്തുന്നതിന് അനുമതി നൽകി ഉത്തരവാകുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


ഷിജിത്ത് , കെ . ജെ . , 


അണ്ടർ സെക്രട്ടറി . 


ലേബർ കമ്മീഷണർ , തിരുവനന്തപുരം . 


ചീഫ് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ , കേരള കള്ള് വ്യവസായ 


തൊഴിലാളി ക്ഷേമനിധി ബോർഡ് , തിരുവനന്തപുരം . 


സെക്രട്ടറി , കേരള പബ്ളിക് സർവ്വീസ് കമ്മീഷൻ , തിരു വ ന ന്ത പു രം 
( ആമുഖ കത്ത് സഹിതം ) . 


( എ & ഇ | ആഡിറ്റ് ) , 


കേ ര ള , 


പിൻ സി എൽ അക്ക ന ണ്ട ന്റ് ജ ന റ ൽ 
തിരുവനന്തപുരം . 


വെബ് ആന്റ് ന്യൂ മീഡിയ വിഭാഗം , വിവര പൊതുജന സമ്പർക്ക വകുപ്പ് . 


കരുതൽ ഫയൽ ഓഫീസ് പകർപ്പ് . 


12 


3 


അനുബന്ധം 


കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ ........... 2020 . 


തീയതി , തിരുവനന്തപുരം , 2020 , .. 


1196 , .. 


1969 -ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമ നിധി ആക്ടിലെ 
( 1969 - ലെ 22 ) 7 -ാം വകുപ്പ് ( 33 -ാം ഉപവകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ചുകൊണ്ട് , 1999 ഏപ്രിൽ 13 -ാം തീയതിയിലെ സ . ഉ . ( എം.എസ് . ) 49 / 99 / 

തൊഴിൽ നമ്പർ ഉത്ത രാവ് ( പകാരം കേരള സർക്കാർ അംഗീ ക രിച്ച് , 19 99 
ജൂലൈ 5 -ാം തീയതിയിലെ എസ്റ്റാ . എ 1 / എസ്.ആർ. 191 -ാം നമ്പർ വിജ്ഞാപന പ്രകാരം 
പുറപ്പെടുവിച്ചതും 2003 ജൂലൈ 3 -ാം തീയതിയിലെ 1169 -ാം കേരള അസാധാരണ 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതുമായ 1999 -ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി 
ക്ഷേമ നിധി ബാ ർഡ് സ്റ്റാഫ് ( നി യ മ ന വും 

വ്യ വ സ്ഥ ക ളും ) 
റഗുലേഷനുകൾ താഴെ പറയും പ്രകാരം ഭേദഗതി ചെയ്യുന്നു , അതായത് : -- 


സവ ന 


റെഗുലേഷനുകൾ 


1. ചുരുക്കപ്പേരും പ്രാരംഭവും .- ( 1 ) ഈ റഗുലേഷനുകൾക്ക് 2020 - ലെ കേരള 
കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്റ്റാഫ് ( നിയമനവും സേവന 
വ്യവസ്ഥകളും ) ഭേദഗതി റഗുലേഷനുകൾ എന്ന് പേര് പറയാം . 


( 2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ് . 


സവ ന 


2. റഗുലേഷനുകളിലെ ഭേദഗതി . - 1999 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി 
ക്ഷേമ നിധി 

ബാർ ഡ് സ്റ്റാഫ് ( നി യ മ ന വ  ം 

വ്യവ സ്ഥ ക ളും ) 
റഗുലേഷനുകളിലെ 6 -ാം റഗുലേഷനു കീഴിലെ പട്ടികയിൽ വിഭാഗം - ബി എന്ന 
ഉപ ശീർഷകത്തിനു കീഴിൽ , - 


5 - ല 


4 


22 


( 1 ) ക മ നമ്പർ 

കോൺ ഫി ഡ ൻ ഷ്യ ൽ അ സി സ്റ്റാന്റ് എന്ന തിന് 
നേരെ യുള്ള 4 -ാം കോളത്തിലെ യോഗ്യ ത ക ളിൽ ഇനം നമ്പർ ( 2 ) , 
ക മ നമ്പർ ( 3 ) എ ന്നി വ യില ' തത്ത ല്യ യോഗ്യ ത എന്ന 
വാക്കിനുശേഷം “ അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫി ( ഇംഗ്ലീഷ് ) ട്രേഡിലുള്ള 
നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പരീക്ഷ ജയിച്ചിരിക്കണം ' എന്നീ 
വാക്കുകളും ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ് . 


13 


4 


22 


( 2 ) ക്രമ നമ്പർ 8 - ലെ , “ എൽ . ഡി . ടൈപ്പിസ്റ്റ് ' എന്നതിനു നേരെയുള്ള 4 -ാം 
കോളത്തിലെ യോഗ്യതകളിൽ ഇനം നമ്പർ ( 2 ) 

-ലെ “ ജയിച്ചിരിക്കണം ' 
എന്ന വാക്കിനു ശേഷം “ അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫി ഇൻ ഇംഗ്ലീഷ് 

ഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് പരീക്ഷ ജയിച്ചിരിക്കണം ' ' 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ് . 


ബോർഡിന്റെ ഉത്തരവിൻപ്രകാരം , 


ചീഫ് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ . 


വിശദീകരണ കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകു ന്ന തല്ല . എന്നാൽ അതിന്റെ പൊതു 
ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് . 


കേ ര ള 


ക ള് വ്യ വ സാ യ 

തൊഴി ലാളി 


ക്ഷേ മ നിധി 


ബാർ ഡില 


കോൺ ഫി ഡ ൻ ഷ്യൽ അ സി സ്റ്റാന്റ് , എൽ . ഡി . ടൈപ്പിസ്റ്റ് തസ്തികകളിലെ 
നിയമന യോഗ്യതകളിൽ ഐ . ടി . ഐ . കോഴ്സകൾ കൂടി ഉൾപ്പെടുത്തുന്നതിന് ബോർഡ് 


തീരുമാനിക്കുകയും ആയതിന് സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ള തുമാ ണ് . 


ആയതിലേക്ക് 1999 - ലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 
സ്റ്റാഫ് ( നിയമനവും സേവന വ്യവസ്ഥകളും ) റഗുലേഷനുകളിൽ ആവശ്യമായ 
ഭേദഗതി വരുത്തേണ്ടതുണ്ട് . 


മേൽപ്പറഞ്ഞ ആ വ ശ്യ ങ്ങൾ നിറ വേറ്റു ന്ന തിന് വേണ്ടിയുള്ള താണ് ഈ 


വിജ്ഞാപനം . 


14 


5 


0 


